O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 സെപ്റ്റംബർ 28 
Tuesday , 28th September 2021 


1197 കന്നി 12 


1943 ആശ്വിനം 6 


12th Kanni 1197 


6th Aswina 1943 


വാല്യം 10 


നമ്പർ 


38 


Vol . X 


No. 


Part III 


Labour Commissionerate 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th September 2021 


KERALA GAZETTE 


1 


നോട്ടീസ് 


നമ്പർ 


2021 ആഗസ്റ്റ് 3 . 


ശീ . ബാബു , പേരത്ത് വീട് , മനക്കൊടി പി . ഒ . , തൃശ്ശൂർ എന്ന വ്യക്തി ജോലിക്കിടയിൽ 
മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 9,62,108 ( ഒൻപത് ലക്ഷത്തി 
അറുപത്തിരണ്ടായിരത്തി നൂറ്റെട്ട് രൂപ മാത്രം ) കേസിലെ 2 -ാം എതിർ കക്ഷിയായ ഓറിയന്റൽ ഇൻഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ് ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര നിയമത്തിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി അമ്മിണി ( മാതാവ് ) , 
( 2 ) ശ്രീമതി രജിത ( ഭാര്യ ) , ( 3 ) സിന്ധു ( സഹോദരി ) , ( 4 ) പരേതനായ അഭിജിത്ത് ( മകൻ ) , ( 5 ) അഭിജിത ( മകൾ ) 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് 

ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കു ള്ള 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തി 
15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തി കൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


അവ ക  ാശം 


ഇന 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
അയ്യന്തോൾ , തൃശ്ശൂർ . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.1 0.01 09:59:50 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


